Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

| 2017 


Reg . No . KL/TV ( N )/ 634/2015 -17 


GOVERN 


കയ 


രള സർക്ക 


NMENT OF 


ാർ 
KERALA 


2 : / 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 ഡിസംബർ 26 
26th December 2017 

1193 ധനു 11 
11th Dhanu 1193 
1939 പൌഷം 5 
5th Pousha 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers 

Welfare Department 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ജെ 4018 / 17 . 


2017 ഡിസംബർ 18. 


2018 ജനുവരി 6 മുതൽ 10 വരെ തൃശ്ശൂരിൽവച്ച് 
നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോൽസവത്തിന്റെ 
ഭാഗമായുള്ള പ്രദർശനത്തിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 
പവലിയൻ തയ്യാറാക്കി പങ്കെടുക്കുന്നുണ്ട്. പ്രദർശനത്തിൽ ഫാം 
ഇൻഫർമേഷൻ ബ്യൂറോയുടെ പവലിയൻ നിർമ്മിക്കുന്നതിനും 
കമനീയമായി മോടി പിടിപ്പിക്കുന്നതിനും അനുബന്ധ 
ജോലികൾ ചെയ്യുന്നതിനും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . വിശദ വിവരം ഫാം ഇൻഫർമേഷൻ 
ബ്യൂറോയുടെ കവടിയാറിലുള്ള ആഫീസിൽനിന്നും പ്രവൃത്തി 
സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 800 + ( ജി .എസ്. റ്റി. 

പകർപ്പ് - - 400 + ( ജി .എസ്. റ്റി .) 
ദർഘാസ് ഫോറത്തിന്റെ വിൽപന അവസാനിക്കുന്ന 
- തീയതിയും സമയവും -- 1 - 1- 2018 പകൽ 11 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 1- 1- 2018 പകൽ 12 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 1- 1 - 2018 
പകൽ 12 .30 മണി. 

ടെണ്ടർ നോട്ട് 
സ്കൂൾകലോൽസവത്തോടനുബന്ധിച്ചുള്ള പ്രദർശനത്തിൽ 
ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പവലിയൻ നിർമ്മാണ 
ത്തിനുള്ള ആശയം "കുടുംബ കൃഷിയും കാർഷിക ഗ്രാമീണ 
ചന്തകളും ആണ്. ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള 
പവലിയൻ, സ്മാൾ ഡിസൈനിന്റെ വിശദമായ ആശയങ്ങളും 
മാതൃകകളും ഫാം ഇൻഫർമേഷൻ ബ്യൂറോആഫീസിൽ 
നിന്നും നൽകുന്നതായിരിക്കും. ആയതിനുള്ള 20 ഡായിംഗുകളും 
ലഭ്യമാക്കുന്നതാണ്. 


- അടങ്കൽ തുക - 


4,00,000 


- നിരതദ്രവ്യം -- - 10, 000 ( പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ 
ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി . ഒ., 
തിരുവനന്തപുരം-3 എന്ന വിലാസത്തിൽ മാറാവുന്ന ഡിമാന്റ് 
ഡാഫ്റ്റ്). 


Gaz. No . 51/2017 /DTP (Agriculture ). 


KERALA GAZETTE 


[PART III 


പവലിയന്റെ നിർമ്മാണ വ്യവസ്ഥകൾ 


13. പ്രദർശന ഹാളിന് ആവശ്യമായ ലൈറ്റുകൾ, പ്ലറ്റുകൾ, 

സീലിംഗ് ഫാനുകൾ എന്നിവ നിർദ്ദേശാനുസരണം 
ഘടിപ്പിക്കേണ്ടതാണ്. 


1. 10m x 10m വിസ്തൃതിയിലായിരിക്കണം പവലിയൻ 
തയ്യാറാക്കേണ്ടത്. 2D , 3D ശിൽപങ്ങൾ ഉപയോഗിച്ച് 
കലാപരമായി നിർമ്മിക്കേണ്ടതാണ്. 


14. പദർശനം അവസാനിക്കുന്നതു വരെ പവലിയനിൽ 
ഉണ്ടാകുന്ന കേടു പാടു കൾ കരാറു കാ രൻ സമ യ 
ബന്ധിതമായി പരിഹരിച്ചുതരേണ്ടതാണ്. 


പവലിയന്റെ വാതിൽ 7 അടി പൊക്കത്തിൽ 
കുരുത്തോല , പാള, ചിരട്ട, മറ്റ് തെങ്ങിന്റെ ഉപ് 
ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിച്ച് പരമ്പരാഗത 
രീതിയിൽ ആകർഷണീയമായി നിർമ്മിക്കേണ്ടതാണ്. 
കൂടാതെ Facade 18 അടി പൊക്കത്തിൽ മേൽപറഞ്ഞ 
ആശയങ്ങൾ അടിസ്ഥാനമാക്കി 2D , 3D മോഡൽസ്, 
ശിൽപ്പങ്ങൾ, തുണിപിന്റുകൾ എന്നിവ ഉപയോഗിച്ച് 
കമനീയമായ രീതിയിൽ നിർമ്മിക്കേണ്ടതാണ്. 


15. പവലി യ ന കത്ത് ഏറ്റവും പുറകു വശത്ത് 3 മീറ്റർ 

വീതിയിൽ 3 അടി പൊക്കത്തിൽ ഉറപ്പുള്ള തടിയിൽ 
- പ്ലാറ്റ്ഫോം നിർമ്മിച്ച് നൽകേണ്ടതാണ്. 


16 . പവലിയന്റെ ആവശ്യത്തിലേക്ക് 30 പ്ലാസ്റ്റിക് കസേരകൾ 
- എക്സിബിഷൻ കാലയളവിൽ ലഭ്യമാക്കേണ്ടതാണ്. 


17 . 8 x 3 മീറ്റർ വിസ്തൃതിയിൽ സംയോജിത കൃഷി 

സൂ ചി പ്പി ക്കുന്ന 3D മോഡൽ രൂപ ങ്ങ ൾ 
ആകർഷണീയമായ രീതിയിൽ തയ്യാറാക്കി സ്ഥാപിക്കേ 
ണ്ടതാണ്. 


18. പവലിയന്റെ അളവിലും മാതൃകയിലും ഒഴിവാക്കാ 

നാ വാത്ത എന്തു മാറ്റങ്ങളും നിർദ്ദേശിക്കുന്നതിന് 
പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർക്ക് അധികാരം 
ഉണ്ടായിരിക്കും. ഇതിനനുസരിച്ച് പവലിയൻ പണികൾ 
പൂർത്തിയാക്കാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 
കൂടാതെ പവലിയൻ നിർമ്മാണത്തിൽ ക്യാമ്പയിൻ 
ഓഫീസർ നിർ ദ്ദേ ശി ക്കുന്ന എല്ലാ മാറ്റ ങ്ങളും 
അ ധിക ജോലി കളും ചെയ്യാൻ ക രാ റു കാ ര ൻ 
ബാദ്ധ്യസ്ഥനായിരിക്കും. 


8 . 


3. എല്ലാ ഭാഗവും ചിത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള നിറം 

അപക്സ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യേണ്ടതാണ്. 
അക്ഷരങ്ങൾ 3 സെ . മീ . കനത്തിലും 10 സെ . മീ . 
ഉയരത്തിലും തെർമ്മോക്കോളിൽ കട്ട് ചെയ്ത് 

ഒട്ടിക്കണം. 
5. പവലിയന്റെ ഉൾവശം, മേൽത്തട്ട് എന്നിവ മേൽത്തരം 

തുണി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. 
6. പവലിയൻ നിർമ്മാണത്തിലും ആയതുമായി ബന്ധപ്പെട്ട 
മുഴുവൻ ജോലികളിലും Green Protocol കർശനമായി 
പാലിക്കേണ്ടതാണ്. 
ഓഫീസിൽനിന്നും നൽകുന്ന ഫോട്ടോ പ്രിന്റുകൾ, മറ്റ് 
വിവരണങ്ങൾ എന്നിവ കലാപരമായി ഡിസൈൻ 
ചെയ്ത് ഉചിതമായ അളവിലുള്ള പ്രിന്റുകൾ തയ്യാറാക്കി 
പവലിയനിൽ ഡിപ്ലേചെയ്യേണ്ടതാണ്. 
പവലിയനുള്ളിൽ മുഴുവൻ ഭാഗത്തും ആവശ്യമായ 
ഉയരത്തിൽ വുഡൻ പ്ലാറ്റ് ഫോം നിർമ്മിക്കേണ്ടതാണ്. 
ആ യതിൽ മേൽ ത്തരം കാർപ്പറ്റ് വിരിച്ച് തയ്യാർ 
ചെയ്യേണ്ടതാണ്. 
9. പവലിയനിലേക്കാവശ്യമായ എഴുത്തു ബോർഡുകൾ 

(ഉദ്ദേശം 20 എണ്ണം 30 സെ . മീ .) നിർദ്ദേശാനുസരണം 
വിനെൽ സ്റ്റിക്കറിൽ തയ്യാറാക്കി നൽകേണ്ടതാണ്. 
10 . പ്രദർശന കവാടത്തിന് അടച്ച് ഉറപ്പുള്ള വാതിലുകൾ 

സ്ഥാപിക്കേണ്ടതാണ്. 
11. Farm Information Bureau , VFPCK , ATMA 2009 

സ്ഥാപ ന ങ്ങൾക്ക് പവ ലി യ നു ള്ളിൽ കൗണ്ടറുകൾ 
സ്ഥാപിക്കേണ്ടതും പ്രസ്തുത കൗണ്ടറുകൾ frill തുണി 

ഉപയോഗിച്ച് അലങ്കരിക്കേണ്ടതുമാണ്. 
12 . പവ ലി യ നിൽ പ്രദർശിപ്പിക്കു ന്ന തി നായി 40 "/ 42 " 

L . E . D . TV ( പെൻഡവ് പ്രവർത്തിപ്പിക്കാവുന്ന), 
D . V.D . Player മൈക്ക് വിത്ത് പബ്ലിക് അഡസ് സിസ്റ്റം 
( കോഡ്ലെസ് മൈക്ക് സഹിതം) എന്നിവ സജ്ജമാ 
ക്കേണ്ടതാണ്. 


19. ദർഘാസ് വ്യവസ്ഥകളിൽ അനിവാര്യമായി വരുന്ന 
മാറ്റങ്ങൾ വരുത്തുന്നതിനും കാരണം കാണിക്കാതെ 
ദർഘാസുകൾ നിരസിക്കുന്നതിനുമുള്ള അധികാരം 
പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 


20. ജോലിയുടെഗുണനിലവാരമനുസരിച്ച് പേയ്മെന്റിൽ 
- ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ പ്രിൻസിപ്പൽ 
ഇൻഫർമേഷൻ ഓഫീസർക്ക് പൂർണ്ണ അധികാരമുണ്ടാ 
യിരിക്കും. 


21. എല്ലാ പവലിയൻ ജോലിയും റെന്റ് അടിസ്ഥാ ന 

ത്തിലാണ് പൂർത്തിയാക്കേണ്ടത്. 


22. സർക്കാർ ദർഘാ സു കൾക്കുള്ള മറ്റ് വ്യവസ്ഥകൾ 
- ഇതിനും ബാധകമായിരിക്കും. 


ഫാം ഇൻഫർമേഷൻബ്യൂറോ, 
കവടിയാർ പി . ഒ ., 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
- പ്രിൻസിപ്പൽ 
ഇൻഫർമേഷൻ ഓഫീസർ. 


12 


